Regn . No. KERBIL /2012 / 45073 
dated 5 - 9 - 2012 with RNI 

Reg. No . രജി. നമ്പർ 
KL/ TV ( N )/ 634/2012 -14 


Government of Kerala 
കേരള സർക്കാർ 

2013 


सत्यमेव जयते 


GOVERNN 


കര 


രള സർക്ക 
NMENT OF 


രാർ 


F KERALA 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


Vol. II 


| 


| 15th October 2013 
2013 ഒക്ടോബർ 15 


THIRUVANANTHAPURAM , TUESDAY 


- No. 


1 


വാല്യം 2 


തിരുവനന്തപുരം, ചൊവ്വ 


നമ്പർ 


23rd Aswina 1935 
1935 ആശ്വിനം 23 


PART III 


Stores Purchase 


Fisheries Department 


ടെണ്ടർ നോട്ടീസ് 


ടെണ്ടർ സ്വീകരിക്കുന്ന അവസാന തീയതിയും 
സമയവും - 18 - 10 - 2013 , 2 മണി. 


നമ്പർ ഇ / 1592/ 2013. 

2013 സെപ്റ്റംബർ 12 . 
- മലമ്പുഴ നാഷണൽ ഫിഷ് സീഡ് ഫാമിലേക്ക് 
താഴെപറയുന്ന പ്രകാരമുള്ള സാധനങ്ങൾ വിതരണം 
ചെയ്യുവാൻ തയ്യാറുള്ളവരിൽ നിന്നും മുദ്രവച്ച ടെണ്ടറുകൾ 
ക്ഷണിച്ചു കൊള്ളുന്നു . സാധനങ്ങൾ സപ്ലെ ചെയ്യുന്നതിന് 
ഓരോ സാധനത്തിനും പ്രത്യേകം ടെണ്ടറുകൾ 
സമർപ്പിക്കേണ്ടതാണ്. 

അലങ്കാര മത്സ്യങ്ങൾ 


| കമ 
നമ്പർ 


- സാധനത്തിന്റെ പേരും 
സ്പെസിഫിക്കേഷനും 
- ആവശ്യമായ 
അളവും 


ടെണ്ടർ 
ഫോറത്തിന്റെ 
വില ( വാറ്റ് 
ഉൾപ്പടെ) 


- ടെണ്ടർ തുറക്കുന്ന തീയതിയും സമയവും- 18- 10 - 2013, 3 
മണി. 

സപ്ലെ ചെയ്യുവാൻ ഉദ്ദേശിക്കുന്ന സാധനത്തിന്റെ പേര്, 
ടെണ്ടർ നമ്പർ എന്നിവ ടെണ്ടർ സമർപ്പിക്കുന്ന കവറിനു 
മുകളിൽ രേഖപ്പെടുത്തേണ്ടതാണ്. മുദ്രവച്ച ടെണ്ടറുകൾ 

- മേൽപ്പറഞ്ഞ നിർദ്ദിഷ്ട സമയത്തിനു മുമ്പ് 
ലഭിക്കത്തക്കവിധം ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർ ( ഫഷ് 
വാട്ടർ ബയോളജിക്കൽ റിസർച്ച് സ്റ്റേഷൻ, മലമ്പുഴ ഡാം 
പി . ഒ ., പാലക്കാട്- 678 651 എന്ന വിലാസത്തിൽ 
അയച്ചു തരേണ്ടതാണ്. വൈകി ലഭിക്കുന്ന ടെണ്ടറുകൾ 
പരിഗണിക്കുന്നതല്ല. 

- ടെണ്ടറുകൾ മുകളിൽ രേഖപ്പെടുത്തിയ സമയത്ത് ടെണ്ടർ 
സമർപ്പിച്ചവരുടെയോ, പ്രതിനിധിയുടെയോ സാന്നിദ്ധ്യത്തിൽ 
തുറക്കുന്നതാണ്. ടെണ്ടർ ഫോറത്തിന്റെ വില തിരിച്ചു 
നൽകുന്നതല്ല. ടെണ്ടറിനോടൊപ്പം 

ടെണ്ടറിൽ 
രേഖപ്പെടുത്തുന്ന മൊത്തം തുകയുടെ രണ്ടരശതമാനം തുക 
ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർ, മലമ്പുഴ, പാലക്കാട് എന്ന 
പേരിൽ ഏതെങ്കിലും ദേശസാൽകൃത ബാങ്കിൽ നിന്നും എടുത്ത 


പച്ചക്കടല ( വലുത്) - 
400 കിലോഗ്രാം 


3 338 


2 


പോളിത്തീൻ കവർ 
18 " x28 " - 400 കിലോഗ്രാം 


3 400 + 50 


ടെണ്ടർ നമ്പർ- ഇ / 1760/ 2013. 

ടെണ്ടർ ഫോറത്തിന്റെ വിൽപ്പന അവസാനിപ്പിക്കുന്ന 
തീയതിയും സമയവും 18- 10 - 2013 , 12 മണി. 


ഡിമാന്റ് ഡാഫ് റ്റ് സമർപ്പിക്കേണ്ടതാണ്. നിരതദ്രവ്യം 
ഇല്ലാത്തതോ, മതിയായ നിരതദ്രവ്യം ഇല്ലാത്തതോ ആയ 
ടെണ്ടറുകൾ നിരസിക്കുന്നതാണ്. സപ്ലെ ഓർഡർ ലഭിച്ചാൽ 
സപ്ലേ ചെയ്യുന്നതിനാവശ്യമായ സമയം ടെണ്ടറിൽ 
രേഖപ്പെടുത്തേണ്ടതാണ്. മലമ്പുഴ നാഷണൽ ഫിഷ് സീഡ് 
ഫാമിന്റെ ഉപയോഗത്തിനാവശ്യമായ അളവിൽ മൊത്തമായോ, 
ചില്ലറയായോ സാധനം സ്വന്തം ചിലവിൽമത്സ്യവിത്തുല്പാദന 
കേന്ദ്രത്തിൽ എത്തിച്ചുതരേണ്ടതാണ്.. സപ്ലെചെയ്യുവാൻ 
ഉദ്ദേശിക്കുന്ന സാധനത്തിന്റെ രണ്ട് വീതം സാമ്പിൾ 
ടെണ്ടറിനോടൊപ്പം സമർപ്പിക്കേണ്ടതാണ്. സാമ്പിൾ ഇല്ലാത്ത 
ടെണ്ടർ നിരസിക്കുന്നതാണ്. യാതൊരു കാരണം കൂടാതെ 
ടെണ്ടർ നിരസിക്കുന്നതിനുള്ള പൂർണ്ണ അധികാരം താഴെ 
ഒപ്പിട്ടിരിക്കുന്ന ആളിൽ നിക്ഷിപ്തമായിരിക്കും. സ്റ്റോർപർച്ചേസ് 
നിയമ പ്രകാരമുള്ള എല്ലാനിബന്ധനകളും ഈ ടെണ്ടറിനും 
ബാധകമായിരിക്കുന്നതാണ്. ടെണ്ടർ സംബന്ധിച്ച് കൂടുതൽ 
വിവരങ്ങൾക്കും ടെണ്ടർ ഫോറത്തിനും പ്രവർത്തി സമയങ്ങളിൽ 
ഓഫീസുമായി ബന്ധപ്പെടേണ്ടതാണ്. 
ഫിഷറീസ് ഡെപ്യൂട്ടി 
ഡയറക്ടറുടെ ഓഫീസ്, 

- ( ഒപ്പ്.) 
മലമ്പുഴ. 

ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർ. 


